Reg . No . രജി. നമ്പർ 
KL/ TV ( N )/ 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


GOVERNYA 


CRNMENT 


സ 


OF KERAL 


त्यापन 


A 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


18th May 2010 

2010 മേയ് 18 
28th Vaisakha 1932 
1932 വൈശാഖം 28 


വാല്യം 55 


നമ്പർ 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ദർഘാസ്/ ലേല പരസ്യം 


നമ്പർ യു .എഫ് .7 ( 1) / 2010 -11. 


2010 ഏപ്രിൽ 30. 


- കേരള സർക്കാർ ഉള്ളൂർ സ്റ്റേറ്റ് സീഡ് ഫാമില 
കായ് ഫ ല മുള്ള തെങ്ങു ക ളിലെ 2010 - 11 വർഷ ത്തില 
വിളവെടുപ്പ് അവകാശം ദർഘാസ്/ ലേലം വഴിയായി മൊത്ത 
ത്തിൽ കൈമാറുവാൻ തീരുമാനിച്ചിരിക്കുന്നു. താൽപ്പര്യ 
മുള്ളവർ 29 - 5 - 2010 - ന് പകൽ 11 മണിക്ക് നട ക്കു ന്ന 
ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കണമെന്ന് കൃഷി ആഫീസർ 
അറിയിക്കുന്നു. 


മൊത്തമായി നൽകുവാൻ തയ്യാറുള്ള തുക ദർഘാസ് 
ഫോറത്തിലെ നിശ്ചിത സ്ഥലത്ത് വ്യക്തമായി രേഖപ്പെ 
ടുത്തേണ്ടതാണ്. ലേലക്കാരൻ സ്വന്തം ചെലവിൽ വിള 

വെടുക്കേണ്ടതാണ്. 
4. മുദ്രവച്ച ദർഘാസുകൾ 29 -5 - 2010- ന് പകൽ 11 മണിക്ക് 
മുമ്പായി കൃഷി ആഫീസർ, സ്റ്റേറ്റ് സീഡ് ഫാം , ഉള്ളൂർ 
എന്ന വിലാസത്തിൽ ലഭിച്ചിരിക്കേണ്ടതാണ്. 
5. 29 - 5 - 2010 - ന് പകൽ 11 മണിക്ക് ലേലം നടക്കുന്നതും ലേല 

ത്തിൽ വാഗ്ദാനം ചെയ്യപ്പെടുന്ന ഏറ്റവും കൂടിയ തുക 
പ്രത്യേകം നോട്ട് ചെയ്യുന്നതുമായിരിക്കും. 


നിബന്ധനകൾ 


6. തുടർന്ന് ദർഘാസുകൾ തുറക്കുന്നതും ദർഘാസിലെ 
കൂടിയതുക ലേലത്തിലെ കൂടിയ തുകയുമായി താരതമ്യ 
പ്പെടുത്തി. ഇതിൽ ഏറ്റവും കൂടിയ തുക 
വാഗ്ദാനം ചെയ്തയാൾക്ക് താൽക്കാലികമായി ഉറപ്പിക്കു 
ന്നതുമായിരിക്കും. 


1. ദ ർ ഘാസ് ഫോമുകൾ 4 00 രൂപ + വാറ്റ് നിരക്കിൽ 
28 - 5 - 2010 - ന് പകൽ 2 മണിവരെ ഫാം ഓഫീസിൽ 

നിന്നും ലഭിക്കുന്നതാണ്. 
2. ദർഘാസ് സമർപ്പിക്കുന്നവർ രൂപ 1,000 ( ആയിരം രൂപ 

മാത്രം) നിരതദ്രവ്യമായി കെട്ടിവയ്ക്കേണ്ടതാണ്. 
3. ദർഘാസ് സമർപ്പിക്കുന്നവർ 2010 - 11 സാമ്പത്തിക വർഷ 

ത്തിൽ 15 - 3 - 2011 വരെ വിള വെ ടു ക്കാ വുന്ന 
മേൽപറഞ്ഞ തോട്ട ത്തിലെ നാളീകേര വിള വിന് 


7. താൽക്കാലിക മായി ഉറപ്പിക്കു ന്ന ദർഘാസ്/ ലേലം 

പ്രിൻസിപ്പൽ കൃഷി ആഫീസർ, തിരുവനന്തപുരത്തിന്റെ 
അ നു മ തിക്ക് വിധേ യ മായി സ്ഥിര പ്പെ ടു ത്തു ന്ന 
തായിരിക്കും. 


18th MAY 2010 ] 


AGRICULTURE DEPARTMENT 


16 


നിബന്ധനകൾ 


8. ദർഘാസ്/ ലേലം സ്ഥിരപ്പെടുത്തി ലഭിക്കുന്ന വ്യക്തി 

മൊത്തം തുകയും ഫാമിൽ അടച്ചതിനുശേഷം മാത്രമേ 
വിളവെടുപ്പ് ആരംഭിക്കുവാൻ പാടുള്ളു. 


1. 


സാധനങ്ങളോടുകൂടി ഒരു കിലോമീറ്റർ ഓടുന്നതി 
നുള്ള നിരക്ക് കാണിച്ചിരിക്കണം. 


9. ദർഘാസ്/ ലേലക്കാരന്റെ ആളുകളെ ആരെയും ഫാമിൽ 

താമസിക്കുവാൻ അനുവദിക്കുന്നതല്ല . 


10. ദർഘാസ്/ ലേലം കൊണ്ട ആൾ മുഖേനയോ ആളുടെ 

സഹായികൾ മുഖേനയോ ഫാമിനുണ്ടാകുന്ന കഷ്ട 
നഷ്ടങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുവാൻ 
കൃഷി ആഫീസർക്ക് അധികാരമുണ്ടായിരിക്കും 


കൊല്ലം ജില്ലയിലുള്ള വിവിധ ഫാമുകളിൽ നിന്നും 
മറ്റു നിർദ്ദേശിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ നിന്നും 
സാ ധ ന ങ്ങ ളോ ടു കൂടി സഞ്ച രിച്ച് വിവിധ 
സ്ഥല ങ്ങളിൽ ഇറക്കു ന്ന തു വരെയുള്ള ദൂര ത്തിന് 
മാത്രമേ വാടക നൽകുകയുള്ളൂ. 


3 . 


ഒരു ലോറിയിൽ ഒരു സമയം കയറ്റേണ്ട സാധനങ്ങ 
ളുടെ അളവ് താഴെ കൊടുക്കുന്നു . 


11. 


പ്രത്യേക കാരണമൊന്നും കൂടാതെ ഈ ദർഘാസ് 
ലേലം റദ്ദ് ചെയ്യു ന്ന തിനോ മാറ്റിവയ്ക്കു ന്ന തിനോ 
കൃഷി ആഫീസർക്ക് അധികാരമുണ്ടായിരിക്കും. 


( എ ) തെങ്ങിൻ തൈകൾ - 


1200 എണ്ണം 


12. നഴ്സറിആവശ്യത്തിലേക്കായി വിത്തുതേങ്ങ ശേഖരി 
ക്കുമ്പോൾ തേങ്ങ ഒന്നിന് രൂപ 8 (എട്ട് രൂപ മാത്രം) 
നിരക്കിൽ വിത്തുതേങ്ങ തെങ്ങിൻ ചുവട്ടിൽ വച്ചുതന്നെ 
ഫാമിന് വിട്ടു ത രു വാൻ ലേ ക്കാ രൻ ബാദ്ധ്യ സ്ഥ 
നായിരിക്കും 


( ബി ) ഗ്രാമ്പു , ജാതി 
മുതലായവയുടെ 

തൈകൾ 
( വലിയകവറുകളിൽ) 


- 750 പോളിത്തീൻ 

- കവർ 


850 എണ്ണം 


( സി ) മറ്റുഫലവൃക്ഷ 

തെകൾ (കവറുകൾ) 


13. അവസാന ഗഡു വിളവെടുക്കുന്നതിന് രണ്ടാഴ്ച മുൻപ് 

ലേലക്കാരൻ ഫാമിലറിയിച്ച് കൃഷിആഫീസറുടെയോ 
കൃഷി ആഫീസർ അധികാരപ്പെടുത്തുന്ന ആളിന്റെയോ 
സാന്നിദ്ധ്യത്തിൽ മാത്രമേ വിളവ് എടുക്കാവൂ . 


– 4 മെട്രിക് ടൺ 


( ഡി ) നെല്ല്, പയർ, മറ്റു 

വിത്തുകൾ 


( ഇ ) കൃഷി ആയുധം - പ്രിൻസിപ്പൽ കൃഷി 
കാലിവളം മുതലായവ ഓഫീസറുടെ 

നിർദ്ദേശപ്രകാരം 


14. കായ് ഫലം ഉള്ളതോ ഇല്ലാത്തതോ ആയ തെങ്ങുകൾ 

ഫാമിന്റെ ആ വ ശ്യ ത്തി നു വേണ്ടി മുറിച്ച് മാറ്റേണ്ടി 
വന്നാൽ അതിനുള്ള അധികാരം കൃഷി ആഫീസർക്ക് 
ഉണ്ടായിരിക്കുന്നതും അപ്രകാരം മുറിച്ച് മാറ്റുന്ന വ്യക്ഷ 
ത്തിന് യാതൊരു നഷ്ടപരിഹാരവും കരാറുകാരന് 
നൽകുന്നതല്ല . 


(എഫ്) മെടയാത്ത ഓല 


- 


850 എണ്ണം 


( ജി ) വാഴക്കന്ന് 


3000 എണ്ണം 


(എച്ച്) വേരു പിടിപ്പിച്ച 

കുരുമുളകു 
വള്ളികൾ 


2000 കവർ 
( 15 x 15 സെ . മി. 
കവറുകളിൽ) 


സ്റ്റേറ്റ് സീഡ് ഫാം , 
ഉള്ളൂർ, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 
കൃഷി ഓഫീസർ. 


4 , 


ടെണ്ടർ നോട്ടീസ് 


നമ്പർ TB ( 1) 4008 / 2010 . 


2010 ഏപ്രിൽ 29 . 


-- കൊല്ലം ജില്ല യിൽ കൃഷിവകു പ്പിന്റെ കീഴിലുള്ള 
നഴ്സറികളും ഫാമുകളിലും ഉല്പാദിപ്പിക്കുന്ന വിവിധയിനം 

തൈകൾ, വിത്തുകൾ എന്നിവയും കാർഷിക ഉപകരണങ്ങൾ, 
സസ്യ സംരക്ഷണ സാമഗ്രികൾ, കാലിവളം, വിത്തു തേങ്ങ , 
കൃഷിവകു പ്പിന്റെ ആവ ശ്യ ത്തി ലേ ക്കുള്ള മറ്റു സാധന 
സാമഗ്രികൾ എന്നിവയും വിവിധ കൃഷിഭ വ ന ക ളിലും 
പട്ടികജാതി, പട്ടികവർഗ്ഗ കോളനികളിലും, ഫാമുകളിലും മറ്റു 
നിർദ്ദേശിക്കപ്പെടുന്ന സ്ഥലങ്ങളിലും 2010 - 11 സാമ്പത്തിക 
വർഷത്തിൽ എത്തിച്ചുകൊടുക്കുന്നതിന് ലോറി ഉടമകളിൽ 
നിന്നും ലോറി വാടകയ്ക്ക് ലഭിക്കുന്നതിനുള്ള ടെണ്ടർ താഴെ 
പറയുന്ന നിബന്ധനകൾക്ക്വിധേയമായിക്ഷണിച്ചുകൊള്ളുന്നു . 


ഓരോ ലോറി യിലും കയറ്റുന്ന സാ ധ ന ങ്ങ ൾ 
പിൻ സിപ്പൽ കൃഷി ഓഫീ സ റുടെ നിർദ്ദേശ 
പ്രകാരം അടുത്തടുത്ത് സ്ഥിതിചെയ്യുന്ന കൃഷിഭവനു 
കളിൽ മാത്രമേ ഇറക്കാൻ പാടുള്ളൂ. ഒരു കൃഷി 
അസിസ്റ്റന്റ് ഡയറക്ടറുടെ കീഴിൽ വരുന്ന എല്ലാ 
കൃഷിഭ വ ന ക ളി ലേ ക്കുള്ള സാ ധ ന ങ്ങൾ ഒരു 
ലോഡിനുതന്നെ കയറ്റേണ്ടതാണ്. 
അംഗീകരിച്ച വാടക നിരക്കിന് 2010 - 11 സാമ്പത്തിക 
വർഷം അ വ സാ നി ക്കു ന്ന തു വരെ അ താ യ ത് 
31- 3 - 2011 വരെ പ്രാബല്യം ഉണ്ടായിരിക്കും. ഒരിക്കൽ 
അംഗീകരിച്ച നിരക്ക് യാതൊരു കാരണവശാലും 
വർദ്ധിപ്പിക്കുന്നതല്ല. 
- ടെണ്ടർ നിർദ്ദിഷ്ട ഫോറത്തിൽ മുദ്രവച്ച കവറിൽ 
അടക്കം ചെയ്ത് പുറത്ത് “ ലോറി വാട കയ്ക്ക്ക് 
കൊടുക്കുന്നതിനുള്ള ടെണ്ടർ എന്നെഴുതി 29 - 5-2010 
പകൽ ഒരു മണിക്ക് മു ൻ പാ യി കൊല്ലം 
പ്രിൻസിപ്പൽ കൃഷി ആഫീസർക്ക് ലഭിച്ചിരിക്കണം. 


18th MAY 2010 ] 


AGRICULTURE DEPARTMENT 


11 


12 . 


- ടെണ്ടറുകൾ 29 -5 -2010 ശനിയാഴ്ച പകൽ 3 മണിക്ക് 
അപ്പോൾ ഹാജരുള്ള ടെണ്ടറുകാരുടെ സാന്നിദ്ധ്യ 
ത്തിൽ തുറ ക്കു ന്നതും ഏറ്റവും കുറച്ച് നിരക്ക് 
കാണിച്ചിരിക്കുന്ന ആളിന്റെ ടെണ്ടർ മേലധികാരികളുടെ 
അംഗീകാ ര ത്തിനു വിധേ യമായി അംഗീകരിക്കു 
ന്നതുമാണ്. 


ഈ ആഫീസിൽ നിന്നും അറിയിക്കുന്ന സമയ 
പരി ധി യ് ക്കു ള്ളിൽ തന്നെ നടീൽ വസ്തു ക്കൾ 
എത്തിക്കേണ്ട സ്ഥലത്ത്എത്തിച്ചിരിക്കണം. നഴ്സറി 
കളിൽ നിന്നും പിഴുതെടുക്കുന്ന തൈകൾ എത്തി 
ക്കുന്നതിലുണ്ടാകുന്ന കാലതാമസം മൂലം ഉണങ്ങി 
നശിച്ച് സർക്കാരിന് നഷ്ടമുണ്ടായാൽ അപ്രകാരമു 
ണ്ടാകുന്ന നഷ്ടം ടിയാനിൽ നിന്നും ഈടാക്കുന്ന 
താണ്. 


8 , 


13 . 


ടെണ്ടർ ഫാറ ങ്ങ ൾ ഈ ആ ഫീ സിൽ നിന്നും 
28 - 5 - 2010 വെള്ളിയാഴ്ച പകൽ 5 മണിവരെ താഴെ 
പറയുന്ന നിരക്കിൽ ലഭിക്കുന്നതുമാണ്. 


കരാറുകാരൻ ഈ ജോലി തൃപ്തികരമായും നിർദ്ദേ 
ശാ നു സ ര ണ വും നടത്തിക്കൊള്ളാ മെന്ന ഒരു 
സമ്മ ത പതം 50 രൂപ മുദ്രപത ത്തിൽ എഴുതി 
തരേണ്ടതാണ്. 


അസ്സൽ- രൂപ് 400 + വാറ്റ് 


14 . 


16 . 


ഡ്യൂപ്ലിക്കേറ്റ് രൂപ 200 + വാറ്റ് 
9 . കൊല്ലം പ്രിൻസിപ്പൽ കൃഷി ആഫീസറുടെ പേരിൽ 

സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, സിവിൽ സ്റ്റേഷൻ 
ബ്രാഞ്ചിൽ മാറത്തക്കവിധം 2,500 രൂപയുടെ ഡിഡി 
നിരതദ്രവ്യമായി ടെണ്ടറിനൊപ്പം ഹാജരാക്കേണ്ട 

താണ്. 
10. വിത്തുകളും തൈകളും മറ്റ് സാധനങ്ങളും കൊണ്ടു 

പോകുമ്പോൾ കേട് സംഭവിക്കാതെ സൂക്ഷിക്കേണ്ടതും 
എണ്ണത്തിലും തൂക്കത്തിലും കുറയാതെ റൂട്ട് മാറ്റി 
ഓടിയ്ക്കാതെ എത്തിക്കേണ്ടിടത്ത്എത്തിക്കേണ്ടതുമാണ്. 
കേട് സംഭ വി ക്കു കയോ കുറവു വരികയോ 
ചെയ്താൽ ആയതിലേക്കു ണ്ടായ നഷ്ടം ലോറി 

ഉടമയിൽ നിന്നും വസൂലാക്കുന്നതാണ്. 
11. വിവിധ കേന്ദ്ര ങ്ങ ളിൽ നിന്ന് സ്വീക രിക്കുന്ന 

തെകളും മറ്റ് സാധ ന ങ്ങളും കേടുകൂടാതെ 
എത്തിച്ചു കൊടു ക്കു വാൻ ടെണ്ടറുകാരൻ 
ബാദ്ധ്യസ്ഥനാണ്. കുറവു വരികയോ കേട് സംഭവി 
ക്കു കയോ ചെയ്താൽ അതിന്റെ വില ടെൻഡറു 
കാരനിൽ നിന്നും ഈടാക്കുന്നതാണ്. 


യാതൊരു കാര ണ വും കൂടാതെ ടെൻ ഡർ 
നിരാകരിക്കുന്നതിനുള്ള അധികാരം കൊല്ലം പ്രിൻസിപ്പൽ 

കൃഷി ആഫീസർക്കുണ്ടായിരിക്കുന്നതാണ്. 
15 . സാ ധ ന ങ്ങ ൾ വിത രണം ചെയ്യുന്ന ലോറിക്ക് 

വെയിറ്റിംഗ് ചാർജ്ജ് അനുവദിക്കുന്നതല്ല. 
ഏതെങ്കിലും കാരണവശാൽ ടെണ്ടർ സ്വീകരിക്കുന്ന 
തിന് നിശ്ചയിച്ചി രി ക്കുന്ന അ വ സാന തീയതി 
ആഫീസ് അവധിയായി പ്രഖ്യാപിക്കുന്ന പക്ഷം 
ടെണ്ട റു കൾ തൊട്ടടുത്ത പവ്യ ത്തി ദി വ സം 
അതേ സമയം സ്വീകരിക്കുന്നതും തുറക്കുന്നതുമാണ്. 
കൂടുതൽ വിവരങ്ങൾ കൊല്ലം സിവിൽ സ്റ്റേഷനിൽ 
പ്രവർത്തിക്കുന്ന പ്രിൻസിപ്പൽ കൃഷി ആഫീസറുടെ 
കാര്യാലയത്തിൽ നിന്നും പ്രവൃത്തി ദിന ങ്ങ ളിൽ 

പ്രവർത്തി സമയങ്ങളിൽ അറിയാവുന്നതാണ്. 
- 18 . സർക്കാർ ടെൻഡറുകൾക്ക് ബാധകമായിട്ടുള്ള മറ്റ് 

എല്ലാ നിബന്ധനകളും ഈ ടെൻഡറിനും ബാധകമാണ്. 


( ഒപ്പ്) 
പ്രിൻസിപ്പൽ കൃഷിഓഫീസറുടെ പ്രിൻസിപ്പൽ 
കാര്യാലയം, കൊല്ലം, കൃഷിഓഫീസർ (ഇൻ- ചാർജ്). 


